Kerala Gazette No. 1 dated 7th January 2020 . 
PART III 

COMMISSIONERATE OF LAND REVENUE 

LAND FAIR VALUE NOTIFICATION 


THIRUVANANTHAPURAM DISTRICT 
തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ നടപടിക്രമം 

( ഹാജർ : കെ . ഗോപാലകൃഷ്ണ ൻ ഐ . എ .എസ്.) 


ാ 


മം 


നമ്പർ ബി20 - E / 80399 / 16. 


2019 നവംബർ 27 . 


വിഷയം : ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചതിൻമേലുള്ള അപ്പീൽ തീർപ്പാക്കി ഉത്തരവാകുന്നത് സംബന്ധിച്ച്. 


പരാമർശം: - (1) ശ്രീ . കെ . മോഹനൻ ഭൂമിയുടെ ന്യായവില നർണ്ണയത്തിനെതിരെ സമർപ്പിച്ച അപ്പീൽ അപേക്ഷ . 


(2) തിരുവനന്തപുരം ആർ. ഡി . ഒ. കാര്യാലയത്തിലെ 9 -1- 2017 ലെ കെ2-18120 / 14 -ാം നമ്പർ കത്ത്. 


| ( 3) ചിറയിൻകീഴ് (എൽ. ആർ) തഹശീൽദാരുടെ 2 - 9- 2019 -ാം തീയതിയിലെ കെ5/ 13679 / 18 -ാം നമ്പർ റിപ്പോർട്ട്. 


ചിറയിൻകീഴ് താലൂക്കിൽ ശാർക്കര വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 12- ൽ റീസർവ്വ 249/ 16- ൽ ഉൾപ്പെട്ട വസ്തുവിന് കേരള 
സ്റ്റാമ്പ് ( ഫിക്സേഷൻ ഓഫ് ഫെയർ വാല്യൂ ഓഫ് ലാന്റ്) റൂൾസ് 1995 പ്രകാരം റവന്യൂ ഡിവിഷണൽ ഓഫീസർ നിശ്ചയിച്ച 
ന്യായവില പുനഃപരിശോധിച്ച് കുറവ് വരുത്തി നൽകുന്നതിനായി കക്ഷി പരാമർശം ( 1) പ്രകാരം അപ്പീൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു . 
റീസർവ്വ 249 / 16 - ൽ ഉൾപ്പെട്ട സ്ഥലത്തിന് 02 ക്ലാസിഫിക്കേഷൻ ( Residential plot with NH/PWD road access ) ഇനത്തിൽ 
ഉൾപ്പെടുത്തി X 3,00 ,000 (മൂന്ന് ലക്ഷം രൂപ ) ആണ് നിലവിൽ ന്യായവില നിശ്ചയിച്ചിരിക്കുന്നത്. ടിയാളുടെ അപേക്ഷയുടെ 
അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ആർ. ഡി. ഒ. കാര്യാലയത്തിൽ നിന്നും പരാമർശം (2) പ്രകാരം റിപ്പോർട്ട് ലഭ്യമാക്കിയിരുന്നു . 

പ്രസ്തുത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 20- 3 -2017 - ൽ കക്ഷിയെ നേരിൽ കേട്ടു വിചാരണ വേളയിൽ ഭൂമിയുടെ ഫോട്ടോ 
ഹാജരാക്കുകയും സമാന സമീപഭൂമിക്ക് ? 90,000 ആണ്നിശ്ചയിച്ചിരിക്കുന്നത് എന്നും റോഡിൽ നിന്നും മൂന്നു മീറ്റർ താഴ്ചയിലു 
ള്ളതും കായലിന് സമീപത്തായതുമായ തന്റെ ഭൂമിക്ക് വില കുറയ്ക്കണംഎന്നും വാദിക്കുകയും ചെയ്തു . 

ടിയാന്റെ അപേക്ഷയിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതിലേയ്ക്ക് ചിറയിൻകീഴ് എൽ. ആർ. തഹശീൽദാരിൽ നിന്നും 
പരാമർശം (3) പ്രകാരം റിപ്പോർട്ട് ലഭ്യമാക്കിയിരുന്നു . പ്രസ്തുത റിപ്പോർട്ട് പരിശോധിച്ചതിൽ അപേക്ഷാഭൂമി റോഡിൽ നിന്നും 
ഏകദേശം മൂന്നു മീറ്റർ താഴ്ചയിൽ പുഴയുടെ ഓരത്ത് സ്ഥിതി ചെയ്യുന്നുവെന്നും ടി വസ്തുവിന്റെ സമാനസമീപവസ്തുവായ 
റീസർവ്വ 248/ 17 ൽപ്പെട്ട ഭൂമിയെ 5 ക്ലാസിഫിക്കേഷൻ (Residential plot without vehicular access) ഇനത്തിൽ ഉൾപ്പെടുത്തി 
? 1,63,350 ആർ ഒന്നിന് ന്യായവില നിശ്ചയിച്ചിരിക്കുന്നുവെന്നും 249 / 16 ൽപ്പെട്ട ഭൂമി 05 ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തി 
7 1,63, 350 ( ഒരു ലക്ഷത്തി അറുപത്തിമൂന്നായിരത്തി മുന്നൂറ്റി അമ്പത്) ആർ ഒന്നിന് ന്യായവില നിശ്ചയിക്കാവുന്നതാണ് എന്നും 
റിപ്പോർട്ട് ചെയ്തിരുന്നു . ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിശദമായി പരിശോധിച്ചതിൽ അപേക്ഷയ്ക്കാസ്പദമായ ഭൂമിയുടെ 
നല് നിൽപ്പ് പരിഗണിച്ച് 05 ക്ലാസിഫിക്കേ നിൽ ഉൾപ്പെടുത്തി റീസർവെ 249 /16 - ൽപ്പെട്ട ഭൂമിക്ക് ആർ ഒന്നിന് ? 2,50,000 
നിർണ്ണയിക്കാവുന്നതാണെന്ന് ബോധ്യപ്പെട്ടു . 

- ടി സാഹചര്യത്തിൽ കേരള സ്റ്റാമ്പ് ( ഫിക്സേഷൻ ഓഫ് ഫെയർവാല്യൂ ഓഫ് ലാന്റ്) റൂൾസ് 1995 റൂൾ 5 പ്രകാരം 
ടിയാളുടെ അപേക്ഷയിന്മേൽ സ്വീകരിച്ച നടപടി വിവരം ചുവടെ ചേർക്കുന്നു . 


ഉത്തരവ് 


ചിറയിൻകീഴ് താലൂക്കിൽ ശാർക്കര വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 12 - ൽ റീസർവ്വ 249 /16- ൽ ഉൾപ്പെട്ട ഭൂമിയുടെ ന്യായവില 
കുറവ് ചെയ്ത നിശ്ചയിച്ചു നൽകുന്നതിനാണ് അപ്പീൽ അപേക്ഷകനായ ശ്രീ . കെ . മോഹനൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ടിയാന്റെ 
അപ്പീൽ അപേക്ഷ പരിഗണിച്ച് ചിറയിൻകീഴ് താലൂക്കിൽ ശാർക്കര വില്ലേജിൽ ബ്ലോക്ക് 12 - ൽ റീസർവ്വ 249/ 16 - ൽ ഉൾപ്പെട്ട 
അപേക്ഷാ ഭൂമിയെ Residential plot without vehicular access (05 ) ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് 1 2,50,000 (രണ്ടു 
ലക്ഷത്തി അൻപതിനായിരം) ന്യായവില കുറവു ചെയ്തു ഇതിനാൽ ഉത്തരവാകുന്നു . 14 -11- 2014 ലെ സ .ഉ ( പി) നമ്പർ 188/ 14 / TD 
പ്രകാരം നിശ്ചയിച്ചിരിക്കുന്ന ന്യായവിലയുടെ 50 % വർദ്ധനവും ജി . ഒ. ( പി ) 43 / 18 / TD തീയതി 31- 3 - 2018 പ്രകാരം വർദ്ധിപ്പിച്ച 
തുകയുടെ 10 % വർദ്ധ നവും 30 - 4- 2019 ലെ ജി . ഒ . ( പി ) 70 / 2019/ റ്റി . ഡി . പ്രകാരം ടി 60 % - ന്റെ 10 % വർദ്ധ നവും കൂടി 
ഇതിനു പുറമെ കണക്കാക്കേണ്ടതാണ്. 


Gaz. No . 1/2020 /DTP/CLR (Fair Value - Supplement). 


315 


FORM "C 
[ See Rule 5 (8 )] 
NOTIFICATION 


No, B 20 -80399 /16. 


27th November 2019. 


Whereas, it is expedient to publish a notification showing, revised value of land as required under Section 28A of 
the Kerala Stamp Act, 1959 read with sub -rule (8 ) of Rule 5 of the Kerala Stamp (Fixation of Fair Value of Land ) Rule, 
1995 , the fair value of the land in Thiruvananthapuram District is hereby fixed as shown in the schedule hereto : 


SCHEDULE 


Name of 
District 


Name of 
Taluk 


Village and 
Survey No. with 

Sub -division 


Corporation / 
Municipality/ 
Panchayath 


Ward 


Classification 

by use 


Fair Value 
of the land 
already fixed 


Revised 
Fair Value 

of land 


( 1 ) 


( 2 ) 


- (3 ) 


(4) 


(5) 


(6) 


( 8 ) 


Chirayinkil 


Panchayath 


ന 


Thiruvana 
nthapuram 


Sarkara 
249 /16 


3, 00,000/ 

Are 


2 ,50 ,000/ 

Are 


Collectorate, 
Thiruvananthapuram . 


( Sd .) 
District Collector. 


KOLLAM DISTRICT 


കൊല്ലം സബ് കളക്ടറുടെ നടപടിക്രമം 


( ഹാജർ : അനുപം മിശ്ര ഐ . എ .എസ്.) 


നമ്പർ എഫ് - 165898 / 2019. 


2019 ഡിസംബർ 3. 


വിഷയം: - ഭൂമിയുടെ ന്യായവില അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4 ). 


(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2 - 2013 -ാം തീയതിയിലെ എം1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 


(3) കൊല്ലം താലൂക്കിൽ, പാരിപ്പള്ളി വില്ലേജിൽ, എഴിപ്പുറം, സജീർ മൻസിലിൽ, സുഹ്റാബീവി സമർപ്പിച്ച 

അപേക്ഷ . 


| (4) 


കൊല്ലം എൽ. ആർ. തഹശീൽദാരുടെ 21- 10 - 2019 - ലെ ഡി3 - 2736 / 19 നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

| പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന (2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കാർഡുകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കും വിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


316 


താലൂക്ക് 


അപേക്ഷകയുടെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, - സർവ്വ / 6 - 3 - 2010 - ലെ 

- പുനർ പുനർ 
ബ്ലോക്ക് റീസർവെ / വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
നമ്പർ സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില 
നമ്പർ വിലയും 

ക്കേഷൻ ( ആർ ഒന്നിന് 


കൊല്ലം 


പാരിപ്പള്ളി- 37 


- 


237/2 


12,000 


ശ്രീമതി സുഹ്റാബീവി, 
സജീർ മൻസിലിൽ, 
എഴിപ്പുറം, 
പാരിപ്പള്ളി 


ഗവൺമെന്റ് 

പ്രോപ്പർട്ടി 
| Re- 1 


Residential 

Plot with 
Private road 

access 


നമ്പർ എഫ് -165898/ 2019. 

2019 ഡിസംബർ 3 . 
വിഷയം:- ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന ( 1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷ ൻ 28A (fixation of fair value of land ) ചട്ടം 3 (7 ), ചട്ടം (4 ). 


(2) കൊല്ലം താലൂക്കിൽ പാരിപ്പള്ളി വില്ലേജിൽ, എഴിപ്പുറം സജീർ മൻസിൽ, ശ്രീമതി സുഹ്റ നൽകിയ അപേക്ഷ . 

(3) കൊല്ലം എൽ. ആർ. തഹശീൽദാരുടെ 21 - 10 - 2019 - ലെ ഡി3-27362/ 19 നമ്പർ റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെ പറയുന്ന സർവെ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട്, സെക്ഷൻ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


si. 
| No. 


BI. 
No. 


Survey. 

No. 


Sub Div . 

No. 


Local Body 


Taluk 


Village 


Classification 


Fair value 
per Are 

( 9 ) 


- 1 


37 


237/2 


3-2 


പാരിപ്പള്ളി 


കൊല്ലം 


പാരിപ്പള്ളി 


12, 000 


Residential plot 

with private 
road access 


സബ് കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


( ഒപ്പ്) 
സബ് കളക്ടർ. 


t 


- One 


റ 


കൊല്ലം സബ് കളക്ടറുടെ നടപടിക്രമം 
( ഹാജർ : ഡോ. ചിത്ര, എസ്., ഐ .എ .എസ്.) 

(1) 


നമ്പർ എഫ് - 3494/ 2015 . 


2017 മേയ് 31. 


വിഷയം: - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4 ). 

(2) കൊല്ലം ജില്ലാ കളക്ടറുടെ 14-2-2013 -ാം തീയതിയിലെ എം1- 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
( 3) വെട്ടിക്കവല വില്ലേജിൽ പനവേലി മുറിയിൽ തളിരേത്ത് വീട്ടിൽ ശ്രീമതി. ശോശാമ്മ ബാബു സമർപ്പിച്ച 

അപേക്ഷ . 


(4) 


കൊട്ടാരക്കര തഹസീൽദാരുടെ 18 - 3 - 2015, 15 - 6 - 2015 തീയതികളിലെ എഫ്1- 5989 / 15 നമ്പർ റിപ്പോർട്ട്. 


(5) ജില്ലാ കളക്ടറുടെ 28 - 3- 2017 - ലെ എം . 1/ 37811/ 15 നമ്പർ നിർദ്ദേശം. 


- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 -3 - 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ക്ലാസിഫിക്കേഷൻ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


317 


- പ്രസ്തുത അപേക്ഷയിൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും, 
സൂചന (2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കാർഡുകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു. 


ഉത്തരവ് 


- ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു. 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, സർവ്വ - 6 - 3 -2010 - ലെ 

പുനർ 
ബ്ലോക്ക് റീസർ / വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
നമ്പർ സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില 
നമ്പർ 

വിലയും - ക്കേഷൻ (ആർ ഒന്നിന്) 


വാളകം - 25 


1, 00 , 000 


199 / 7 
199 / 10 


10 ,000 
10,000 


1, 00,000 


ശ്രീമതി ശോശാമ്മ ബാബു , കൊട്ടാരക്കര 
തച്ചിരേത്ത് വീട്, 
പനവേലി, 
വെട്ടിക്കവല 


| Residential 

| Plot with 
Corp /Mun /Pan 

road access 


സബ്കളക്ടറുടെ കാര്യാലയം, 
കൊല്ലം. 


( ഒപ്പ്) 
സബ് കളക്ടർ. 


കൊല്ലം റവന്യൂ ഡിവിഷണൽ ഓഫീസർ ( ഇൻ ചാർജ്ജ്) നടപടിക്രമം 


( ഹാജർ : എം . എ . റഹീം) 


നമ്പർ എഫ് - 170784 / 2018 . 


2019 നവംബർ 25 . 


വിഷയം: ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്ട് , 1959 സെക്ഷ 


ൻ 28A ( fixation of fair value of land ) ചട്ടം 3(7), ചട്ടം ( 4). 


(2) കൊല്ലം താലൂക്കിൽ ഇര വി പുരം വില്ലേജിൽ, വടക്കേ വിള , സംസം നഗർ - 36, കെ . എസ്. ഹൗസിൽ, 

ശ്രീ. കെ . എസ്. നാസറുദ്ദീൻ സമർപ്പിച്ച അപേക്ഷ . 


(3) കൊല്ലം ഭൂരേഖ തഹശീൽദാരുടെ 22 -11- 2019 ലെ ഡി3 -31061/19 നമ്പർ റിപ്പോർട്ട്. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽ വന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെ പറയുന്ന സർവ്വ നമ്പരുകളിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട്, സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


SI. 
No. 


BI. 
No . 


Re-Sy. 
No. 


Local Body 


Sub Div . 

No. 


Taluk 


Village 


Classification 


Fair value 

per Are 


| 1 


25 


279 


49 


- ഇരവിപുരം 


കൊല്ലം 


ഇരവിപുരം 


1,75,000 


Residential plot 

with private 
road access 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
കൊല്ലം. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ 

(ഇൻ ചാർജ്ജ്). 


318 


പുനലൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 


- ( ഹാജർ : ബി. രാധാകൃഷ്ണൻ) 


നമ്പർ എഫ്- 5057 / 2017/എൽഡിസ്. 

2019 സെപ്റ്റംബർ 7. 
വിഷയം: - ഭൂമിയുടെ ന്യായ വില - പുനലൂർ സബ് ഡിവിഷൻ- കൊട്ടാരക്കര താലൂക്ക്, ഇള മാട് വില്ലേജ് അപാകത 

പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - ( 1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4). 


(2) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11- 2 - 2019 തീയതിയിലെ LA 3 - 54647 -ാം നമ്പർ പരിപത്രം. 


ഇള മാട് വില്ലേ ജിൽ ആക്ക ൽ മുറിയിൽ പാലോട്ട് വീട്ടിൽ ശീമ തി പാറു ക്കു ട്ടി യമ്മ സമർപ്പിച്ച 
അപേക്ഷ . 


(4) 


കൊട്ടാരക്കര തഹശീൽദാരുടെ 29- 8 - 2019- ലെ എഫ് 1- 13063 / 19 നമ്പർ റിപ്പോർട്ട്. 


- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 -3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി ചേർത്ത് വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും 
സൂചന (2) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും റിക്കാർഡുകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


- ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്നപകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, സർ / - 6 - 3 - 2010 - ലെ 

പുനർ 

പുനർ 
- ബ്ലോക്ക് റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
നമ്പർ സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില 
നമ്പർ വിലയും 

ക്കേഷൻ ( ആർ ഒന്നിന്) 


കൊട്ടാരക്കര 


ഇളമാട്- 27 


195 / 6 


33, 000 


ശ്രീമതി പാറുക്കുട്ടിയമ്മ, 
പാലോട്ട് വീട്, 
ആക്കൽ, ഇളമാട് 


Wet Land 
3 2, 000 


Residential 

Plot with 
Private road 

access 


(2) 
നമ്പർ എഫ്-3282/ 2017/എൽഡിസ്. 

| 2019 ഒക്ടോബർ 18. 
വിഷയം: - ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക്, വെളിനല്ലൂർ വില്ലേജ് അപാകത 

പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4). 


(2) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2- 2019 തീയതിയിലെ LA 3 - 54647 -ാം നമ്പർ പരിപ്രതം. 
(3) വെളി ന ലൂർ വില്ലേജിൽ ചെങ്കുർ മുറിയിൽ കുന്നു പുറത്ത് വീട്ടിൽ ശ്രീ . അബ്ദുൾസലാം സമർപ്പിച്ച 

അപേക്ഷ . 


(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 21- 5 - 2019 തീയതിയിലെ എഫ്1 - 12-14 / 18 -ാം നമ്പർ റിപ്പോർട്ട് 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 -3- 2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി ചേർത്ത് വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 


Gaz . No . 2 /2020 /DTP /CLR (Fair Value -Supplement). 


319 


- പ്രസ്തുത അപേക്ഷയിൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും സൂചന 
( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേ ഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


-- ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, സർ / 6- 3-2010 - ലെ പുനർ പുനർ 
ബ്ലോക്ക് റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
നമ്പർ സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില 
നമ്പർ വിലയും 

ക്കേഷൻ (ആർ ഒന്നിന്) 


കൊട്ടാരക്കര 


വെളിനല്ലൂർ- 37 


157 / 3 


1,25,000 


ശ്രീ. അബ്ദുൾസലാം 
കുന്നുംപുറത്ത് വീട്, 
ചെത്തൂർ, വെളിനല്ലൂർ 


Government 
Property 

Re. 1 


Garden Land 
with road 

access 


നമ്പർ എഫ്-5976/ 2017 /എൽഡിസ്. 

2019 ഒക്ടോബർ 26. 
വിഷയം: -- ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ - കൊട്ടാരക്കര താലൂക്ക്, ഇളമാട് വില്ലേജ് അപാകത 

പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന: - ( 1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 ( 4). 


(2) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11 - 2- 2019 തീയതിയിലെ LA 3 - 54647 -ാം നമ്പർ പരിപ്രതം. 
(3) ഇള മാട് വില്ലേ ജിൽ ആക്കൽ മുറിയിൽ അനീഷ് മൻസിലിൽ ശ്രീമതി നബീസ ബീവി സമർപ്പിച്ച 

അപേക്ഷ . 


(4) കൊട്ടാരക്കര തഹശീൽദാരുടെ 16 -10 - 2019 തീയതിയിലെ എഫ്.1 14315 / 19 -ാം നമ്പർ റിപ്പോർട്ട്. 


- ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6- 3- 2010- ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി ചേർത്ത് വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും സൂചന 
( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേ ഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു. 


താപനം 6 


വാ 


ക 


ഉത്തരവ് 


- ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


താലൂക്ക് 


വില്ലേജ്, 

- 6 - 3 - 2010 - ലെ 

പുനർ - പുനർ 
ബ്ലോക്ക് റീസർവെ 
ബ്ലോക്ക് റീസർ / വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച് നിർണ്ണയിച്ച 
- നമ്പർ സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില 
നമ്പർ വിലയും 

ക്കേഷൻ (ആർ ഒന്നിന്) 


ഇളമാട്- 27 


135 / 4 - 16 


34,938 


ശ്രീമതി നബീസാ ബീവി, കൊട്ടാരക്കര 
അനീഷ് മൻസിൽ, 
ആക്കൽ പി . ഒ., 
ഇളമാട് 


Government 
Property 

Re. 1 


Residential 

Plot with 
Panchayath 
road access 


320 


നമ്പർ എഫ് - 5524/2019. 

2019 നവംബർ 6 . 
വിഷയം: - ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ - പുനലൂർ താലൂക്ക്, ആര്യങ്കാവ് വില്ലേജ് അപാകത 

പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4). 

(2) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11- 2 - 2019 തീയതിയിലെ LA 3 - 54647 -ാം നമ്പർ പരിപ്രതം. 

ആര്യങ്കാവ് വില്ലേജിൽ ഇരുളൻകാട് മുറിയിൽ പാറയ്ക്കൽതടത്തിൽ വീട്ടിൽ ശ്രീ . ദാമോദരൻ സമർപ്പിച്ച 

അപേക്ഷ . 
(4) പുനലൂർ തഹശീൽദാറുടെ 30 -8- 2019 തീയതിയിലെ ബി3 - 8930 /18 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3 -2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ വില നിർണ്ണയിക്കാതെ വിജ്ഞാപനം ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കു 
ന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

പ്രസ്തുത അപേക്ഷയിൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും സൂചന 
( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേ ഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, 
ബ്ലോക്ക് 
നമ്പർ 


സർ / - 6 - 3 - 2010 - ലെ 

പുനർ പുനർ 
റീസർവ്വ / വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി - വില 
നമ്പർ വിലയും 

ക്കേഷൻ ( ആർ ഒന്നിന് 


പുനലൂർ ആര്യങ്കാവ് 


10, 000 


ശ്രീ. ദാമോദരൻ 
പാറയ്ക്കൽതടത്തിൽ വീട്, 
ഇരുളൻകാട്, 
ആര്യങ്കാവ് 


371/ 2 
LAC 65/ 9 പ്രകാരം 

പട്ടയം ലഭിച്ചത് 


Government 
Property 

Re. 1 


Garden Land 
with road 

access 


നമ്പർ എഫ് -6490 / 2019 . 


2019 നവംബർ 25 . 


വിഷയം: - ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ - കൊട്ടാരക്കര താലൂക്ക്, കോട്ടുക്കൽ വില്ലേജ് അപാകത 

പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന (1) കേരള മുദ്രപ്പത നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5 (4). 

(2) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11 -2 -2019 തീയതിയിലെ LA 3 - 54647 -ാം നമ്പർ പരിപതം. 
(3) കോട്ടുക്കൽ വില്ലേജിൽ കോട്ടുക്കൽ മുറിയിൽ തേക്കു വിളപുത്തൻ വീട്ടിൽ ശ്രീ . ഉണ്ണികൃഷ്ണ പിള്ള, 

ശ്രീമതി ലക്ഷ്മിയമ്മ എന്നിവർ സമർപ്പിച്ച അപേക്ഷ . 


(4) 


കൊട്ടാരക്കര തഹശീൽദാറുടെ 1- 11- 2019 - ലെ എഫ് 1 -14780 / 19 -ാം നമ്പർ റിപ്പോർട്ട്. 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6 - 3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകരുടെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി ചേർത്ത് വില നിർണ്ണയിച്ച് വിജ്ഞാപനം 
ചെയ്തു വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. 

- പ്രസ്തുത അപേക്ഷയിൽ സൂചന (4) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും സൂചന 
( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേ ഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


321 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


പുനർ 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ്, 
ബ്ലോക്ക് 
നമ്പർ 


സർ / - 6 - 3 - 2010 - ലെ 

പുനർ 
റീസർവ്വ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 
- സബ് ഡിവിഷൻ ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില 
നമ്പർ വിലയും 

ക്കേഷൻ (ആർ ഒന്നിന് 


236 / 3 


45, 000 


ശ്രീ . ഉണ്ണികൃഷ്ണപിള്ള കൊട്ടാരക്കര കോട്ടുക്കൽ 43 
ശ്രീമതി ലക്ഷ്മിയമ്മ, 
തേക്കുവിളപുത്തൻ വീട് 
കോട്ടുക്കൽ 


Government 
Property 
37, 250 


- Residential 

Plot with 
Panchayath 
road access 


റവന്യൂ ഡിവിഷണൽ ഓഫീസ് 
പുനലൂർ. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


PATHANAMTHITTA DISTRICT 


പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നടപടിക്രമം 

( ഹാജർ : പി. ബി. നൂഹ്, ഐ . എ .എസ്.) 


നമ്പർ സി11- 193923 / 2018. 


2019 നവംബർ 27 . 


വിഷയം :- ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം- കോന്നി താലൂക്കിൽ കോന്നി വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 33- ൽ റീസർവെ 

നമ്പർ 18 /1, 18 / 4, 19/9 എന്നിവയിൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 


സൂചന: - (1) കോന്നി താലൂക്കിൽ കോന്നി വില്ലേജിൽ മങ്ങാരം, പുതുപ്പറമ്പിൽ വീട്ടിൽ ശ്രീ . ശശിധരൻ നായർ 

-- സമർപ്പിച്ച അപേക്ഷ . 
(2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 30 - 11- 2018 , 1- 10 -2019 തീയതികളിലെ സി3 / 2249/ 17 നമ്പർ 

റിപ്പോർട്ടുകൾ. 


- പത്ത നം തിട്ട ജില്ല യിൽ കോന്നി താലൂക്കിൽ കോന്നി വില്ലേ ജിൽ ബ്ലോക്ക് നമ്പർ 33 - ൽ റീസർവേ നമ്പർ 
18 / 1, 18/ 4, 19 / 9 - ൽപ്പെട്ട ഭൂമിക്ക് ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന (1) പ്രകാരം 
ശ്രീ . ശശി ധ രൻ നായർ നൽകിയ അപേക്ഷ യിൽ അടൂർ റവന്യൂ ഡിവി ഷ ണൽ ഓഫീസർ മുഖേന അന്വേഷണം 
നടത്തിയിട്ടുള്ളതാണ്. 


- അപേക്ഷാസ്ഥലം കോന്നി വില്ലേജിൽ 7575 -ാം നമ്പർ തണ്ട പ്പേര് പ്രകാരം ശ്രീ . ശശി ധ രൻ നായർ പേരി ൽ 
ഉള്ളതാണെന്നും ടി വസ്തുവിന് ആർ ഒന്നിന് ? 10 ,000, 2010- ലെ ന്യായ വിലയായി നിശ്ചയിച്ച് wet land എന്ന വിഭാഗത്തിൽ 
ഉൾപ്പെടുത്താമെന്ന് സൂചന (2 ) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


- പത്തനംതിട്ട ജില്ലയിൽ കോന്നി താലൂക്കിൽ കോന്നി വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 33 - ൽ റീസർവേ 18 / 1, 18 / 4, 19/ 9 - ൽപ്പെട്ട 
ഭൂമി wet land എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 10 ,000 ( പതിനായിരം ) ആയി ന്യായവില പുനർനിർണ്ണയിച്ച് 
ഉത്തരവാകുന്നു . 14 - 11 - 2014 ലെ ജി . ഒ . ( പി ) നമ്പർ 188 / 2014/ റ്റിഡി. നമ്പർ ഉത്തരവ് പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % 
വർദ്ധനവ് കൂടി ഇതിനു പുറമെ കണക്കാക്കുന്നതിന് ഉത്തരവായിട്ടുണ്ട്. 31- 3 - 2018 - ലെ ജി . ഒ. ( പി ) 43 / 2018 / റ്റി . ഡി . നമ്പർ 
ഉത്തരവ് പ്രകാരം നിലവിലുള്ള ന്യായ വിലയിൽ 10 % വർദ്ധനവും 30 - 4 - 2019 - ലെ ജി . ഒ. ( പി ) 70 / 2019 / റ്റി . ഡി . നമ്പർ 
ഉത്തരവ് പ്രകാരം നിലവിലുള്ള ന്യായവിലയിൽ 10 % വർദ്ധനവും കൂടി ഇതിനോടൊപ്പം കണക്കാക്കുന്നതിനും ഉത്തരവായിട്ടുണ്ട്. 


322 


FORM " C 


NOTIFICATION 
No, C11- 193923/ 18. 

27th November 2019. 
Whereas, it is expedient to publish a notification showing revised fair value of land as required under Section 28A 
of the Kerala Stamp Act, 1959 read with sub- rule 8 of Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 
1995, the fair value of the land in Re -survey No. 18 /1, 18/4 , 19 /9 Block No . 33 Konny Village, Konny Taluk of 
Pathanamthitta District is hereby fixed finally as shown in the schedule hereto : 


SCHEDULE 


District — Pathanamthitta . 


Taluk — Konny. 


| Village - Konny. 


Survey Re- survey 

No . Block 


Re-survey 

No. 


Sub 
Division 


Panchayath / 
Municipality 


Ward 
Number 


Classification 

of use 


Fair value 
already 

fixed 


Revised Fair 
value per Are 


No. 


.. 


33 


Panchayath 


Wet land 


49,400 


10,000 


Panchayath 


- 


18 


Wet land 


18,150 


10,000 


- 9 


Panchayath 


Wet land 


10,000 


18 ,150 
(for 19 /1 ) 


(2) 


നമ്പർ സി11 - 197311/ 2019. 


2019 ഡിസംബർ 4. 


വിഷയം : - ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം - കോഴഞ്ചേരി താലൂക്കിൽ കുളനട വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 07- ൽ 

റീസർവെ നമ്പർ 121/11, 66 /7, 66/8 - ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു. 
സൂചന: - (1) കോഴഞ്ചേരി താലൂക്കിൽ കുളനട വില്ലേജിൽ കൈപ്പുഴ നോർത്ത് വിളപറമ്പിൽ ശ്രീ. ജോൺ ഏബ്രഹാം 

സമർപ്പിച്ച അപേക്ഷ . 

- (2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 4- 11-2019 ലെ സി3 - 2066/ 2019 നമ്പർ റിപ്പോർട്ട്. 
പത്ത നം തിട്ട ജില്ല യിൽ കോഴഞ്ചേരി താലൂക്കിൽ കുള നട വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 07 - ൽ റീസർവെ നമ്പർ 
121 / 11, 66 /7, 66 / 8 എന്നിവയിൽപ്പെട്ട ഭൂമിക്ക് ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന (1) 
പ്രകാരം ശ്രീ . ജോൺ ഏബ്രഹാം നൽകിയ അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖേന അനേഷണം 
നടത്തിയിട്ടുള്ളതാണ്. 


അപേക്ഷാ സ്ഥലം കുള നട വില്ലേജിൽ 700 -ാം നമ്പർ തണ്ടപ്പേര് പ്രകാരം ശ്രീ . ജോൺ ഏബ്രഹാം പേരി ൽ 
ഉള്ളതാണെന്നും 121/11- ൽ പ്പെട്ട സ്ഥലത്തിന് ആർ ഒന്നിന് ? 25,000, 2010 - ലെ ന്യായവില നിശ്ചയിച്ച് Garden land with road 
access എന്ന വിഭാഗത്തിലും 66 /7, 66 /8 എന്നിവയിൽപ്പെട്ട സ്ഥലത്തിന് ആർ ഒന്നിന് ? 20 ,000, 2010 - ലെ ന്യായവില നിശ്ചയിച്ച് 
Garden land without road access എന്ന് ഉൾപ്പെടുത്താമെന്ന് സൂചന (2 ) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ 
റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ കുളനട വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 07 - ൽ റീസർവെ നമ്പർ 121/11- ൽപ്പെട്ട 
ഭൂമി Garden land with road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 25,000 റീസർവെ നമ്പർ 66 /7, 66 /8 - ൽപ്പെട്ട 
ഭൂമി Garden land without road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 20,000 ന്യായവില പുനർനിർണ്ണയിച്ച് 
ഉത്തരവാകുന്നു . സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 /2014 /റ്റിഡി. തീയതി 14 -11 - 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % 
വർദ്ധനവ് കൂടി ഇതിനു പുറമെ കണക്കാക്കുന്നതിന് ഉത്തരവായിട്ടുണ്ട്. 31-3 - 2018 - ലെ ജി . ഒ. ( പി ) 43 /2018/ റ്റി . ഡി . നമ്പർ 
ഉത്തരവ് പ്രകാരം നിലവിലുള്ള ന്യായ വില യിൽ 10 % വർദ്ധ നവും 30 - 4 - 2019 - ലെ ജി . ഒ. ( പി ) 70 / 2017 / റ്റി. ഡി . നമ്പർ 
ഉത്തരവ് പ്രകാരം നിലവിലുള്ള ന്യായവിലയിൽ 10 % വർദ്ധനവും കൂടി ഇതിനോടൊപ്പം കണക്കാക്കുന്നതിനും ഉത്തരവായിട്ടുണ്ട്. 


Gaz . No. 1 /2020 /DTP /CLR ( Fair Value - Supplement). 


323 


10 


| FORM " C 


NOTIFICATION 


No . C11 -197311 /19 . 


4th December 2019 . 


Whereas, it is expedient to publish a notification showing revised fair value of land as required under Section 28A 
of the Kerala Stamp Act, 1959 , read with sub -rule (8 ) of Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 
1995, the fair value of the land in Pathanamthitta District is hereby fixed finally as shown in the schedule hereto : 

SCHEDULE 

District - Pathanamthitta . 
Taluk - Kozhencherry. 

Village — Kulanada. 


Survey Re-survey 
No. Block 


Re - survey 

No . 


Sub 
Division 


Panchayath / 
Municipality 


Ward 
Number - 


Classification 

of use 


Fair value 
1 
already 

fixed 


Revised Fair 
value per Are 


No. 


07 


07 


121 


11 


Panchayath 


50,000 


25, 000 


Garden land with 

road access 


- 


7 


Panchayath 


50,000 


20,000 


Garden land 
without road 

access 


- 


8 


Panchayath 


50, 000 


Garden land 
without road 


00 


20,000 


access 


നമ്പർ സി11 - 215368 / 2019. 


2019 ഡിസംബർ 6 . 


വിഷയം: -- ഭൂമിയുടെ ന്യായവില പുനർനിർണ്ണയം- കോഴഞ്ചേരി താലൂക്കിൽ കുളനട വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 06- ൽ 

- റീസർവെ നമ്പർ 54 /12- ൽപ്പെട്ട ഭൂമിയുടെ ന്യായവില പുനർ നിർണ്ണയിച്ച് ഉത്തരവാകുന്നു . 
സൂചന (1) കോഴഞ്ചേരി താലൂക്കിൽ കുളനട വില്ലേജിൽ മാന്തുക മുറിയിൽ വടക്കേ തലയ്ക്കൽപുത്തൻ വീട്ടിൽ 

ശ്രീ. അലക്സാണ്ടർ സമർപ്പിച്ച അപേക്ഷ . 


- (2) അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ 24- 6 - 2019 - ലെ സി3 - 5065 / 2019 -ാം നമ്പർ റിപ്പോർട്ട്. 


പത്ത നം തിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ കുളനട വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 06 - ൽ റീസർവെ നമ്പർ 
54/12- ൽപ്പെട്ട ഭൂമിക്ക് ന്യായവില നിശ്ചയിച്ചത് പുനർനിർണ്ണയിക്കണമെന്ന് കാണിച്ചുകൊണ്ട് സൂചന (1) പ്രകാരം ശ്രീ . അലക്സാണ്ടർ 
നൽകിയ അപേക്ഷയിൽ അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ മുഖേന അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. 

- അപേക്ഷാ സ്ഥലം കുള നട വില്ലേ ജിൽ 6800 -ാം നമ്പർ തണ്ട പ്പേര് പ്രകാരം ശീ . അ ല ക് സാ ണ്ടർ പേരി ൽ 
ഉള്ളതാണെന്നും ടി വസ്തുവിന് ആർ ഒന്നിന് 3 1, 00 ,000, 2010- ലെ ന്യായവിലയായി നിശ്ചയിച്ച് Residential Plot without road 
access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താമെന്ന് സൂചന ( 2) പ്രകാരം അടൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസർ റിപ്പോർട്ട് 
ചെയ്തിട്ടുണ്ട്. 


ഉത്തരവ് 


പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ കുളനട വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 06- ൽ റീസർവെ നമ്പർ 54 /12 - ൽപ്പെട്ട 
ഭൂമി Residential Plot without road access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി ആർ ഒന്നിന് ? 1,00,000 ( ഒരു ലക്ഷം) ആയി 
ന്യായവില പുനർനിർണ്ണയിച്ച് ഉത്തരവാകുന്നു . സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188/ 2014 / റ്റി. ഡി. തീയതി 14 - 11- 2014 പ്രകാരം 2010 - ലെ 
ന്യായവിലയുടെ 50 % വർദ്ധനവ് കൂടി ഇതിനു പുറമെ കണക്കാക്കുന്നതിന് ഉത്തരവായിട്ടുണ്ട്. 31 - 3- 2018- ലെ ജി . ഒ. ( പി ) 43/ 2018 / റ്റി. ഡി. 
നമ്പർ ഉത്തരവ് പ്രകാരം നിലവിലുള്ള ന്യായവിലയിൽ 10 % വർദ്ധനവും 30 -4- 2019 - ലെ ജി. ഒ. ( പി ) 70/2017 / റ്റി . ഡി. നമ്പർ 
ഉത്തരവ് പ്രകാരം നിലവിലുള്ള ന്യായവിലയിൽ 10 % വർദ്ധനവും കൂടി ഇതിനോടൊപ്പം കണക്കാക്കുന്നതിനും ഉത്തരവായിട്ടുണ്ട്. 


324 


11 


FORM " C 

NOTIFICATION 
No, C11- 215368/ 19 . 

6th December 2019 . 
Whereas, it is expedient to publish a notification showing revised fair value of land as required under Section 28A 
of the Kerala Stamp Act, 1959 read with sub -rule (8 ) of Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 
1995 , the fair value of the land in Pathanamthitta District is hereby fixed finally as shown in the schedule hereto : 

SCHEDULE 

| District - Pathanamthitta . 
Taluk _ Kozhencherry. 

Village — Kulanada. 


Survey Re -survey 
- No. Block 


Re -survey 

No. 


Sub 
Division 

No. 


Panchayath / 
Municipality 


Ward 
Number 


Classification 

of use 


Fair value 
already 
fixed 


Revised Fair 
value per Are 


06 


54 


12 


Panchayath 


4 ,00 ,000 


1 , 00 ,000 


Residental Plot 

without 
road acess 


Collectorate, 
Pathanamthitta . 


(Sd.) 
District Collector. 


തിരുവല്ല സബ്കളക്ടറുടെ നടപടിക്രമം 


( ഹാജർ: ഡോ . വിനയ് ഗോയൽ, ഐ . എ .എസ്.) 


(1) 


നമ്പർ എ2- 1745 / 19 / K .Dis. 


2019 ജൂ 


ൺ 


13. 


വിഷയം: - ഭൂമിയുടെ ന്യായ വില നിർണ്ണയം - ന്യായ വില രജിസ്റ്ററിൽ ഉൾപ്പെടുത്താതെ പോയ ഭൂമിക്ക് വില 

-- നിശ്ചയിക്കുന്നത് സംബന്ധിച്ച്. 
സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28A ( ഫിക്സേഷൻ ഓഫ് ഫെയർവാല്യൂ ഓഫ് ലാന്റ്) ചട്ടം 3( 7) 

ചട്ടം ( 4). 
(2) ശ്രീ . കേശവനാചാരി, കൊല്ലാലയ്ക്കൽ, ചെറുകുളഞ്ഞി വടശ്ശേരിക്കര വില്ലേജ് സമർപ്പിച്ച അപേക്ഷ . 
(3) റാന്നി തഹശീൽദാരുടെ 20-3 - 2018 - ലെ എച്ച്1 -3004/18 -ാം നമ്പർ റിപ്പോർട്ട്. 


(4) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11 - 2 - 2019 - ലെ എൽ. ആർ. എ3- 54674 / 17 -ാം നമ്പർ സർക്കുലർ. 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽ വന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടുത്താതെ പോയ താഴെപ്പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


താലൂക്ക് 


വില്ലേജ് 


തദ്ദേശ 
സ്വയംഭരണ 
സ്ഥാപനം 


ബ്ലോക്ക് 
നമ്പർ 


- റീ സർവെ 

ന്യായവില 
- നമ്പരും ക്ലാസിഫിക്കേഷൻ ( 
സബ്ഡിവിഷൻ 

നമ്പരും 


റാന്നി 


പഴവങ്ങാടി 


604 / 18 


3 12, 500 


പഞ്ചായത്ത് 
( പഴവങ്ങാടി ) 


റസിഡൻഷ്യൽ 

പ്ലോട്ട് വിത്ത് 
റോഡ് ആക്സസ് 


സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 2014 / റ്റി. ഡി . തീയതി 14 - 11- 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധനവും 
തുടർന്നുള്ള ആനുപാതിക വർദ്ധനവും കൂടി ഇതിന് പുറമെ കണക്കാക്കാവുന്നതാണ്. 


325 


12 


FORM " A 


( See Rule 4 ) 


NOTIFICATION 


No. A2- 1745 /19 / K .Dis . 


13th June 2019. 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp Act, 
1959 read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995, the Fair Value of the land in 
Pathanamthitta District is hereby fixed as shown in the schedule thereto : 


SCHEDULE 


Name of 
District 


Name of 
Taluk 


Name of Village, 
-- Sy . No. and 
Sub Division No. 


Classification 

by use 


Panchayath 


Ward 


Fair value 

of the 
land fixed 


Pathanamthitta 


Ranni 


Pazhavangadi 


12 ,500 


Pazhavangadi Village, 
Re-survey No. 604/18 


Residential Plot 
with road access 


( 2 ) 


നമ്പർ എ2- 667/ 19/ K .Dis. 


2019 നവംബർ 29 . 


വിഷയം: - ഭൂമിയുടെ ന്യായ വില നിർണ്ണയം - ന്യായ വില രജിസ്റ്ററിൽ ഉൾപ്പെടുത്താതെ പോയ ഭൂമിക്ക് വില 

നിശ്ചയിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന: - (1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28A ( ഫിക്സേഷൻ ഓഫ് ഫെയർവാല്യൂ ഓഫ് ലാന്റ്) ചട്ടം 3(7 ) 

ചട്ടം (4). 
(2) ശ്രീമതി ഏലിയാമ്മ ചാക്കോ, പന്നിത്തടത്തിൽ, തിരുവല്ല വില്ലേജ് സമർപ്പിച്ച അപേക്ഷ . 
(3) തിരുവല്ല തഹശീൽദാർ (ഭൂരേഖ ) - ടെ 18-9- 2019 -ാം തീയതിയിലെ സി7 -2677 /19 -ാം നമ്പർ റിപ്പോർട്ട്. 


- (4) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11 - 2- 2019 - ലെ എൽ. ആർ. എ3- 54674 /17 -ാം നമ്പർ സർക്കുലർ. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽ വന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടുത്താതെ പോയ താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുക്കൾക്ക് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള 
സ്റ്റാമ്പ് ആക്ട് സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


താലൂക്ക് 


വില്ലേജ് 


തദ്ദേശ 
സ്വയംഭരണ 
സ്ഥാപനം 


ബ്ലോക്ക് 
നമ്പർ 


റീ സർവെ 

- ന്യായവില 
നമ്പരും ക്ലാസിഫിക്കേഷൻ ( ആർ ഒന്നിന് 
സബ്ഡിവിഷൻ 

നമ്പരും 


തിരുവല്ല 


തിരുവല്ല 


193 


20 / 3 


? 4,50 ,000 


നഗരസഭ 
( തിരുവല്ല ) 


റസിഡൻഷ്യൽ 

പ്ലോട്ട് വിത്ത് 
- മുനിസിപ്പൽ 
റോഡ് ആക്സസ് 


സർക്കാർ ഉത്തരവ് ( പി ) നമ്പർ 188 / 2014/ റ്റി . ഡി . തീയതി 14 - 11- 2014 പ്രകാരം 2010 - ലെ ന്യായവിലയുടെ 50 % വർദ്ധനവും 
തുടർന്നുള്ള ആനുപാതിക വർദ്ധനവും കൂടി ഇതിന് പുറമെ കണക്കാക്കാവുന്നതാണ്. 


326 


13 


FORM " A 
( See Rule 4 ) 
NOTIFICATION 


No. A2- 667/19/ K .Dis . 


29th November 2019 . 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp Act, 
1959 read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules , 1995, the Fair Value of the land in 
Pathanamthitta District is hereby fixed as shown in the schedule thereto : 


SCHEDULE 


Name of 
District 


Name of 
Taluk 


Municipality Block No. Ward 


Name of Village, 

Sy. No. and 
Sub Division No . 


Classification 

by use 
land fixed 


Fair value 

of the 


Pathanamthitta 


Thiruvalla - 


Thiruvalla 


193 


? 4,50 ,000 


Thiruvalla , 
Re Survey No. 20 /3 


Residential 

Plot with 
Municipal 
road access 


Revenue Divisional Office , 
Thiruvalla . 


(Sd.) 
Sub Collector. 


അടൂർ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടിക്രമം 


( ഹാജർ: ശ്രീ. പി . റ്റി. എബ്രഹാം) 


നമ്പർ K .Dis.- 9991/ 19 / C3. 


2019 നവംബർ 22 . 


വിഷയം : - കേരള മുദ്രപത നിയമം 1959 - സെക്ഷൻ 28 എ - ഭൂ മിയുടെ ന്യായ വില നിർണ്ണയിച്ചുള്ള ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന : - (1) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28A ( ഫിക്സേഷൻ ഓഫ് ഫെയർവാല്യൂ ഓഫ് ലാന്റ്) ചട്ടം 3( 7) ചട്ടം (4). 


( 2) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11- 2 - 2019 - ലെ എൽ. ആർ. എ3- 54674/ 17 നമ്പർ സർക്കുലർ. 


(3) കോഴഞ്ചേരി താലൂക്കിൽ കിട ങ്ങ ന്നൂർ വില്ലേജിൽ കോട്ടമുറിയിൽ കൊച്ചയ്യത്ത്മനോ ഹ ര യിൽ 

ശ്രീമതി ഏലിയാമ്മ ജോണിന്റെ അപേക്ഷ . 


( 4) കോഴഞ്ചേരി തഹശീൽദാർ- ന്റെ 6 -11 - 2019 - ലെ സി1-1849/ 19 നമ്പർ റിപ്പോർട്ട്. 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽ വന്ന ന്യായവില രജിസ്റ്ററിൽ 
" ഗവ. ഭൂമി എന്ന് രേഖപ്പെടുത്തി താഴെ പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 
കേരളാ മുദ്രപ്രതനിയമം സെക്ഷൻ 28എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


ജില്ല 


താലൂക്ക് 


വില്ലേജ് 


തദ്ദേശ 
- സ്വയംഭരണ 
സ്ഥാപനം 


- സർ & 
ബ്ലോക്ക് സബ് 

- ക്ലാസിഫിക്കേഷൻ 
നമ്പർ - ഡിവിഷൻ 

നമ്പർ 


ന്യായവില 


പത്തനംതിട്ട കോഴഞ്ചേരി 


- കിടങ്ങന്നൂർ 


കിടങ്ങന്നൂർ 


- 2 


- 351/ 18 


? 50 ,000 


- ഗാർഡൻ 
ലാൻഡ് വിത്ത് 
റോഡ് അക്സസ് 


- സർക്കാർ ഉത്തരവുകളായ ( പി ) നമ്പർ 188 / 2014 / റ്റി. ഡി . തീയതി 14- 11- 2014, 43 / 2018 / റ്റി. ഡി . തീയതി 31- 3- 2018, 70 / 19/ റ്റി . ഡി . 
തീയതി 30 - 4 - 2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് പുറമെ കണക്കാക്കാവുന്നതാണ്. 


Gaz. No. 1/2020 /DTP /CLR (Fair Value- Supplement). 


327 


14 


FORM ‘A ’ 
[See Rule 4 ] 
NOTIFICATION 


No . K . Dis /9991/2019/C3. 


22nd November 2019 . 


Whereas, it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp 
Act, 1959 read with sub - rule (7 ) of Rule 3 and Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules , 1995 ; 


Now , Therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number, in respect of the land situated in the survey/re -survey numbers of the Village and Taluk mentioned 
against each , shall be as shown against it in column ( 11) thereof. 

SCHEDULE 

District - Pathanamthitta . 
Taluk - Kozhenchery . 

Village — Kidangannoor. 


SI. 
No. 


Sy. Sub 
No . D 

Division 

No . 


Re- Sy. Re - Sy. 
Block No. 


Re- Sy. 

Sub 
Divis 
Division 

No. 


Classification 

by use 


Fair Value 
Per Are 


Name of 
Panchayath / Local Body Name & 
Municipality/ Panchayath / Number 
Corporation Municipality/ of Ward 

Corporation 
(7) (8) (9 
Panchayath Aranmula 


(10 ) 


( 11) 


(1) 
i 


(2) 
. 


(3) 
. 


(4) 
2 


(5) 
351 


(6) 
18 


50,000 


Garden Land 

with 
road access 


Revenue Divisional Office , 
Adoor. 


(Sd.) 
Revenue Divisional Officer. 


ERNAKULAM DISTRICT 

NOTIFICATIONS 
Whereas, it is expedient to publish the Fair Value of the Land as required under Section 28A of the Kerala Stamp 
Act, 1950 read with Rule 4 of the Kerala Stamp (Fixation of Value of Land ) Rules , 1995 . 

Now , therefore , it is hereby made known to the public that the Fair value fixed for the land mentioned 
against each serial numbers , in respect of the land situated in the Survey/Re- survey Numbers of the Village and Taluk 
mentioned against each , shall be as shown against it in Column (1 ) thereof. 


( 1) 


No. N -5028 /2019 . 


27th November 2019 . 


SCHEDULE 


District - Ernakulam . 


Taluk — Aluva . 


Village — Parakkadavu . 


Sy. 


Sub 
Division 

No. 


Name 
OJ Local 
Body 


Name & 
Number 
of Ward 


Classification Fair Value 

by use per Are 


Re - Sy. . 
Re - Sy. Re - Sy. Sub Municipality/ 
Block No. Division Panchayath / 

Corporation 
(4) (5) (6) (7) 
6 422 3. Panchayath 


(3) 


(1) 
12424 
( A ) 


(2) 
. 


(8) 
Parakkadavu 


(9) 

8 
Kurumassery 

West 


( 10 ) 
Residential 
plot with 

private 
road access 


(11) 
2,00,000 


328 


No . N -4226 / 2019. 


2nd December 2019. 


SCHEDULE 
District - Ernakulam . 


Taluk - Kanayannoor. 


Village — Elamkulam . 


Sub 


SI. 


Sy. 


Re - Sy. Re -sy. 


• 


Division 


Name 
of Local 

Body 


Name & 
Number 
of Ward 


Classification Fair Value 

by use per Are 


Vo . 


No . 


No. 


Re - Sy. 
Re- Sy. Re- Sy. Sub Municipality/ 

✓ 
No. Division Panchayath / 
Block 

Corporation 
(4) (5) (6 (7) 
. . . Corporation 


(1) (2) 
11922 935 
( A ) 


(3) 
24 


(8 ) 
Kochi 


(9) 
22 


(10 ) 
Wet 
land 


(11) 
3,74, 400 


Revenue Divisional Office, 

(Sd .) 
Fort Kochi. 

Sub Collector 
FORM ‘ A ’ 
(See Rule 4 ) 

NOTIFICATIONS 
Whereas, it is expedient to publish the Fair Value of Land as required under Section 28 ( A ) of the Kerala Stamp 
Act, 1959 read with Rule (4 ) of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995 ; 

Now , Therefore , it is hereby made known to the public that the Fair Value fixed for the land mentioned against 
each serial number, in respect of the land situated in the Survey /Re-survey numbers of the Village and Taluk mentioned 
against each , shall be as shown against in the column ( 11) thereof . 


(1) 


No. A3 -6783/2019. 


Taluk — Muvattupuzha . 


Sub 
Division 

No. 


Sy. 
No. 


No. 


Re- Sy. 
Block 


Re- Sy. 
No. 


27th November 2019 . 
SCHEDULE 
District - Ernakulam . 

Village — Manjalloor. 
Name of 
Re- Sy. Panchayath / Local Body Name 

Fair Value 
Sub Div . Municipality/ Panchayath ) and Classification per Are 
No. Corporation Municipality/ No. of by use ( 5 ) 

Corporation Ward 
(6 (7) (8 ) (9 (10 ) 

(11) 
. Panchayath Manjalloor - Residential Plot 1, 80 ,000 

with NH /PWD 

road access 
. 


(1) 
1 


(2 ) 
131 


(3 ) 
7-1 


(4 ) 
. 


(5) 
. 


2 


131 


7-2 


. 


. 


No . A3-6784 /2019 . 


Taluk — Muvattupuzha. 


(2 ) 

27th November 2019 . 
SCHEDULE 
District - Ernakulam . 

Village - Manjalloor. 
Name of 
Re-Sy. Panchayath / Local Body Name 

Fair Value 
Sub Div . Municipality / Panchayath ) and Classification per Are 
No . Corporation Municipality / No. of by use 

Corporation Ward 
(6 (7) (8 ) (9) (10 ) 

( 11) 
Panchayath Manjalloor 

Residential Plot 1,80 ,000 
with NH /PWD 
road access 


Sub 
Division 

No. 


Sv. 


Re-Sy. 
Block 


Re- Sy. 

No . 


I 


( 5) 


(4) 


(5) 


(1) 
1 


(2) 
131 


(3) 
6 - 2 


Revenue Divisional Office , 
Muvattupuzha . 


(Sd .) 
Revenue Divisional Officer. 


329 


16 


THRISSUR DISTRICT 


FORM A 
[See Rule 4 ] 

NOTIFICATIONS 
Whereas, it is expedient to publish the fair value of the land as required under Section 28A of the 
Kerala Stamp Act, 1959 read with Rule 4 of the Kerala Stamp (Fixation of Fair Value of Land ) Rules, 1995. 


Now , therefore , it is hereby made known to the public that the fair value fixed for the land mentioned against each 
Serial Numbers in respect of the land situated in the Survey / Re -survey Numbers of the Village and Taluk mentioned 
against each , shall be as shown against it in Column ( 11) thereof. 


No . B5 -580 / 2019/K .Dis. 


25th May 2019 . 


SCHEDULE 
District — Thrissur. 


Taluk — Kodungallur. 


Village - Perinjanam . 


2e 


Re- Survey 


Panchayath/ Local Body/ 


Sl. 
No. 


Survey 
No. 


Sub 
Division 

No. 


Re- 
Survey 
Block 


Re- 
Survey 
No. 


Re - Survey 

Sub 
Division 

No. 


Classifi- 
cation 
by use 


Fair Value 
per Are 


Name of 
Panchayath / 

2 Name and 
Municipality/ 
Corpor ” Panchayath / No. of 

Ward 
Corporation 
(7) (8) (9) 


Division Corporation Municipality 


to 


(1) 


(2) 


(3) 


(4) 


(5) 


(0) 


( 10 ) 


(11) 


2815 


7293 

A 


Panchayath 


Perinjanam 


10 


65 ,000 


Residential 
plot with 

Private 
road access 


No. B4 -6268/2019 /K .Dis. 


6th September 2019 . 


SCHEDULE 


District — Thrissur. 


Taluk — Chalakkudy . 


Village — Kizhakkummury . 


si. Survey 
No. No. 


Sub 
Division 

No . 


Re- 
Survey 
Block 


Re- 
Survey 
No . 


Fair Value 
per Are 


Re- Survey 

Sub 
Division 

No. 


se 


Name of 
Panchayath/ Local Body Name and Classifi - 
Municipality/ 

nicipanty Panchayath / No. of cation 
Corporation Municiñalitu Ward by use 

Corporation 
(7) (8) (9) ( 10 ) 
Panchayath Koratty - Wet Land 


(1) 
1 


(2) 
862 


(3) 
6 


(4) 
. 


(5) 
. 


(6) 
. 


(11) 
15,000 


330 


No . B4- 6269/ 2019/ K .Dis. 


6th September 2019. 


SCHEDULE 
District — Thrissur. 


Taluk — Chalakkudy. 


Village - Kadukutty . 


sl. 
No. 


Survey 
No. 


Sub 
Division 

No. 


Re- 
Survey 
Block 


Re- 
Survey 
No. 


Re-Survey 

Sub 


Name of 
Panchayath / Local Body Name and 
Municipality / Pan 
Municipality/ Panchayath No. of 


Classifi - 
cation 
by use 


Fair Value 

per Are 


Division Corporation Municipality/ 

No. 


Corporation 


(8) 


(9) 


(10) 


(11) 


- (1) 

.. 


(2) 
2200 


(3) 
.. 


(4) 
.. 


(5) 
.. 


( ) 
. 


(7) 
Panchayath 


Kadukutty 


5 


Residential plot 5,00 ,000 

with PWD 
road access 


Revenue Divisional Office , 
Irinjalakuda . 


(Sd.) 
Revenue Divisional Officer. 


KASARAGOD DISTRICT 


കാസർഗോഡ് റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 


- ( ഹാജർ : രവി കുമാർ, കെ .) 


നമ്പർ ബി2 - 1802 / 2018 . 


2019 നവംബർ 29. 


വിഷയം : - കേരള മുദ്രപത നിയമം 1959 - സെക്ഷൻ 28 എ ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുള്ള ഉത്തരവ് 

- പുറപ്പെടുവിക്കുന്നത്- സംബന്ധിച്ച്. 
സൂചന: - (1) അസാധാരണ ഗസറ്റ് വിജ്ഞാപന നമ്പർ 515 ( 21), തീയതി 6 - 8- 2010 . 

(2) എ . ബാബബ്യാരി s/ o മമ്മുഞ്ഞി ബ്യാരി, ആദൂർ ഗ്രാമം, മുള്ളേരിയ എന്നയാളുടെ 14 -9 - 2018 - ലെ അപേക്ഷ . 
(3) കാസറഗോഡ് തഹസിൽദാരുടെ 22 - 11 - 18, 20 - 6 - 19 എന്നീ തീയതികളിലെ ബി3 - 19498 / 18 -ാം നമ്പർ 

റിപ്പോർട്ടുകൾ 
(4) കാസർഗോഡ് ജില്ലാകളക്ടറുടെ 12 - 11 -2019 - ലെ DCKSGD /10366/2017 /L3, 16 - 11- 2019- ലെ DCKSGD / 11801 /2018 / L 

- 3 എന്നീ നമ്പർ കത്തുകൾ. 
ആദൂർ വില്ലേജ് റീ സർവ്വ നമ്പർ 401/ 5 എ 2 , 401/ 5 ഡി , 402 / 3 എന്നീ സർവ്വ നമ്പ രു ക ളുടെ ന്യായ വില 
കുറയ്ക്കുന്നതിനായി ശ്രീ എ . ബാബബ്യാരി സൂചന ( 2) പ്രകാരം സമർപ്പിച്ച അപേക്ഷയിൽ സൂചന ( 3) പ്രകാരം കാസറഗോഡ് 
തഹശീൽദാർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപേക്ഷാ വസ്ത ആദൂർ വില്ലേജ് മുള്ളേരിയ കിന്നിംഗാർ റോഡിൽമുള്ളരിയ 
ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു എന്നും ടി ഭൂമിക്ക് സ്വകാര്യ റോഡ് സൗകര്യമുള്ളതായും ആയത് അപേക്ഷകന്റെ കൈവശത്തിലും കരം 
തീരുവയിലുമാണെന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു . ഫെയർ വാല രജിസ്റ്റർ പരിശോധിച്ചതിൽ ( ക്രമ നമ്പർ 1415) റീ സർവ്വ 
നമ്പർ 401/ 5 എ 2 - ന് commercially important plot ആർ ഒന്നിന് ? 1,51,000 റീ സർവെ നമ്പർ 401/ 5 ഡി ( ക്രമ നമ്പർ 1414) 
Residential plot with NH Road PWD Road Acess ആർ ഒന്നിന് ? 76,000 റീ സർവ്വ നമ്പർ 402/3 ( ക്രമ നമ്പർ 1423 ) 
Residential plot with NH road /PWD Road Access - ന് 3 76000 ന്യായവിലയുള്ളതിനാൽ അപേക്ഷ വസ്തുക്കൾക്ക് സമവും 
സമസ്ഥിതവുമായ റീ സർവെ നമ്പർ 401/ 5 എ 1- ൽ പ്പെട്ട ഭൂമിക്ക് ആർ ഒന്നിന് ? 45,000 നിരക്കിൽ Residential plot with 
panchayath Road Acess, കാഞ്ഞങ്ങാട് സബ് കളക്ടറുടെ 1- 10 - 2015 - ലെ Ref E - 7960 / 15 ( SR 45 / 15 ) പ്രകാരം വില 
നിശ്ചയിച്ചിട്ടുള്ളതിനാൽ ടി വില തന്നെ നിലവിൽ അപേക്ഷ വസ്തുക്കൾക്ക് നിശ്ചയിക്കാവുന്നതാണെന്നും കാസറഗോഡ് താലൂക്ക് 
ആദൂർ വില്ലേജ് റീ സർവ്വ നമ്പർ 401 /5 എ 2, 401/5 ഡി, 402 / 3 എന്നീ ഭൂമികൾക്ക് ആർ ഒന്നിന് 145000 നിരക്കിൽ Residential 
plot with Private Road Access എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി വില നിശ്ചയിക്കാവുന്നതായി കാസറഗോഡ് തഹശീൽദാർ 
റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ആയത് ജില്ലാ കളക്ടറെ അറിയിച്ചിട്ടുള്ളതാണ്. പ്രസ്തുത സ്ഥലം NH/PWD സൗകര്യം 
ഇല്ലാത്തതാണെന്നും, സ്വകാര്യ റോഡ് സൗകര്യമുള്ളതാണെന്നും കാണുന്നതിനാലും, വർഗ്ഗീകരണം സംബന്ധിച്ച വിഷയം കൈകാര്യം 


Gaz . No. 1/ 2020 /DTP /CLR (Fair Value - Supplement). 


331 


18 


ചെയ്യുന്നത് റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ അധികാര പരിധിയിൽ ആയതിനാലും ആദൂർ വില്ലേജിലെ 401/ 5 എ2, 401/ 5 ഡി, 
402 / 3 എന്നിവയിൽപ്പെട്ട ഭൂമിക്ക് " Residential plot with private road access " എന്ന ഗണം കൂടി ഉൾപ്പെടുത്തി ന്യായവില 
നിശ്ചയിക്കുവാൻ സൂചന (4) പ്രകാരം നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. 

| പ്രസ്തുത സാഹചര്യത്തിൽ കാസറഗോഡ് താലൂക്ക് ആദൂർ വില്ലേജിൽ റീ സർവെ നമ്പർ 401/5 എ2, 401/ 5 ഡി , 402 / 3 
എന്നിവയിൽപ്പെട്ട ഭൂമിക്ക് "Residential plot with private road access " എന്ന വിഭാഗത്തിൽപ്പെടുത്തി ആർ ഒന്നിന് ? 45, 000 
( നാല്പത്തയ്യായിരം രൂപ) ന്യായവില നിശ്ചയിച്ചുകൊണ്ട് ഇതിനാൽ ഉത്തരവാകുന്നു . 

- സർക്കാർ ഉത്തരവുകളായ ( പി ) നമ്പർ 188/ 2014/ റ്റി. ഡി തീയതി 14 - 11-14 ( പി ) നമ്പർ 43/ 18 റ്റി . ഡി . തീയതി 31- 3 - 2018 ( പി ) 
നമ്പർ 70/ 2019 റ്റി . ഡി തീയതി 30 - 4 - 2019 എന്നിവ പ്രകാ രമുള്ള വർദ്ധ നവ് കൂടി നില വിലെ ന്യായ വിലയ്ക്ക് പുറമെ 
കണക്കാക്കേണ്ടതാണ്. 

FORM " A 
| [ See Rule 4] 

NOTIFICATION 
No. B2-1802/2018. 

29th November 2019 . 
Whereas, it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act, 1959 read with Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 , the fair value of land in 
Kasaragod District is hereby fixed as shown in the schedule thereto . 

SCHEDULE 

District — Kasaragod . 
Taluk Kasaragod . 

Village - Adhur. 


Sub 


SI. 
No. 


Sy. 
No. 


Sub 
Division 


- Re- Sy. 
Re - Sy. Re- Sy. 
Block No . Division 

| No. 


Municipality 
/ Panchayath / 


Ward 


Name of 
Panchayath / 
Panchayath Local Body 
Corporation 

| Municipality/ 

Corporation 


Classification 

by use 


Fair Value 
of the land 
fixed per 

are 


No. 


- (1) 


(2) 


(3) 


(4) 


(5) 


- (8) 


(9) 


(10 ) 


( 11 ) 


401 


5 A2 


Panchayath 


Karadukka 


45 ,000 


Residential plot 
with private 
road access 


- 2 


.. 


.. 


Panchayath 


, 


.. 
... 


401 
402 
402 


5 D 

3 


.. 


.. 


Panchayath 


Revenue Divisional Office , 
Kasaragod. 


( Sd .) 
Revenue Divisional Officer. 


332 


